Kerala Gazette No. 23 dated 5th June 1984. 
PART II 


കേരള സർക്കാർ 
കേരള നിയമസഭാ സെക്രട്ടേറിയറ് 

വി " ഞാപനം 
നമ്പർ 11784/എൽ. എ . 4/83. തിരുവനന്തപുരം, 1983 ഡിസംബർ 5. . 

കേരള നിയമസഭയുടെ നടപടികമവും കാര്യനിർവ്വഹണവും സംബ 
ന്ധിച്ച ചട്ടങ്ങളിലെ 69-ാം ചട്ടപ്രകാരം 1983 - ലെ ( ക്രിമിനൽ : നടപടി 
നിയമം ( കേരള ദേഗതി) ബിൽ, ഉദ്ദേശ കാരണങ്ങളുടെ വിവരണത്താടും 
ധനകാര്യ മെമ്മോറാണ്ടത്തോടും കൂടി പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഡോക്ടർ ആർ. പ്രസന്നൻ, 
നിയമസഭാ മസികട്ടറി, 


G 785 , 


2 


ഏഴാം കേരള നിയമസഭ 


ബിൽ നമ്പർ 86 
1983- ലെ ക്രിമിനൽ നടപടി നിയമം ( കേരള ഭേദഗതി) ബിൽ 
1973 - ലെ ( കിമിനൽ നടപടി നിയമം, കേരള സംസ്ഥാനത്ത 

ബാധകമാകുന്നിടത്തോളം, ഭേദഗതി ചെയ്യുന്നതിനുളള 


ഒരു 


ബിൽ 
പീഠിക - 1973- ലെ ക്രിമിനൽ നടപടി നിയമം (1974- ലെ 2 -ാം കേന്ദ്ര 
ആക് "), കേരള സംസ്ഥാനത്ത് ബാധകമാകുന്നിടത്തോളം, താഴെ കാണുന്ന 
ആവശ്യത്തിനുവേണ്ടി ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ; 

ഇൻഡ്യൻ റിപ്പബ്ലിക്കിൻറ മുപ്പത്തിനാലാം സംവൽസരത്തിൽ താഴെ 
പ്പറയും പ്രകാരം നിയമമുണ്ടാക്കുന്നു: 

1. ചുരുക്കപ്പേരും, വ്യാപ്തിയും ( പാരംവും.- (1) ഈ ആക്ററിന് 
1983- ലെ ക്രിമിനൽ നടപടി നിയമം ( കേരള ഭേദഗതി) ആക്ററ് എന്നു 
പേർ പറയാം, 
(2 ) ഇതിന് കേരള സംസ്ഥാനം 

മുഴുവൻ വ്യാപ്തിയുണ്ടായിരി 
ക്കുന്നതാണ്. 

(3 ) ഇത് ഉടൻതന്നെ പ്രാബല്യത്തിൽ വരുന്നതാണ്. 
2. 98 എ എന്ന പുതിയ വകുപ്പു ചേർക്കൽ -1973- ലെ ( ക്രിമിനൽ 
നടപടി നിയമം (1974 - ലെ 2-ാം കേന്ദ ആക്ററ്) 7 -ാം അദ്ധ്യായത്തിൽ 
98 -ാം വകുപ്പിനുശേഷം നബി, -- ശോധന വാറണ്ടുകൾ എന്ന ഉപശീർഷക - 
ത്തിനു കീഴിൽ, താഴെപ്പറയുന്ന വകുപ്പ്ചേർക്കേണ്ടതാണ്, അതായത്: 

98 എ . മജിസ്ററട്ടുമാർ മുൻപാകെ ഹാജരാക്കപ്പെട്ട സ്ത്രീകളുടെ 
ഇടക്കാല ബന്തവസ്സ്.-- ഈ നിയമ പ്രകാരമുളള ഏതെങ്കിലും നടപടിയിൽ, 
( പതിയെന്ന നിലയ്ക്കല്ലാതെ ഒരു സ്ത്രീയെ ഒരു മജി സ്റേറട്ടു മുൻപാകെ 
ഹാജരാക്കുന്ന സംഗതിയിൽ; മജിസ റേറട്ടിന്, അ ങ്ങനെയുളള നടപടിയിലെ 
അന്തിമമായ ഉത്തരവു പുറപ്പെടുവിക്കുന്നതുവരെ ആ സ്ത്രീയെ ഇടക്കാല 
ത്തേക്കുളള ബന്തവസ്സിൽ വയ്ക്കേണ്ടത *ആവശ്യമാണെന്ന് അ 8° ദേഹം 
കരുതുന്നപക്ഷം 

അഗതികളായ സം തീകളെ സ്വീകരിക്കുന്നതിനുവേണ്ടി 
നടത്തുന്നതും സംസ്ഥാന സർക്കാർ ഇതിലേക്കായി അംഗീകരിച്ചതുമായ 
ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ഏതിലെങ്കിലും ഉത്തരവിൽ (പത്യേകം 
പറയാവുന്ന നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായി അങ്ങന 
ബന്തവസ്സിൽ വയ്ക്കാൻഉത്തരവു പുറപ്പെടുവിക്കാവുന്നതാണ്. 

ഉ 8° ദേശ കാരണങ്ങളുടെ വിവരണം 
1973 - ലെ ക്രിമിനൽ നടപടി നിയമം 97 -ാം വകുപ്പനുസരിച്ച്, 
ഏതെങ്കിലും ജില്ലാ മജിസ്ററട്ടിനോ, സബ്ഡിവിഷണൽ മജിസം (ററട്ടിനോ 
അല്ലെങ്കിൽ ഒന്നാം ക്ലാസ് മജിസ a( O റട്ടിനോ, തടഞ്ഞുവയ്ക്കൽ കുററമായി 
ത്തീരുന്ന സാഹചര്യങ്ങളിൽ,ഏതെങ്കിലും ആളെതട വെച്ചു എന്നു വിശ്വസി 
ക്കാൻ കാരണമുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് ഒരു സർച്ച് വാറണ്ട് പുറപ്പെടു 


3 


അവ 


ബലം 


അ 


വിക്കാവുന്നതും, ആർക്കാണാ അങ്ങനെയുളള 

വാറണ്ടുമൂലം നിർദ്ദേശം - 
നൽകപ്പെട്ടത് ആ ആൾക്ക് അങ്ങനെ തടഞ്ഞുവയ്ക്കപ്പെട്ട ആൾക്കുവേണ്ടി 
ശോധന നടത്താവുന്നതും, അങ്ങനെയുളള - ശോധന, വാറിനനുസൃതമായി 
രി , ആളെ കണ്ടുകിട്ടിയാൽ, ഒരു മിസ്ററ് മുമ്പാകെ ഉടൻ 
തന്നെ കൊണ്ടുപോകേണ്ടതു ആ ദേഹം സംഗതിയുടെ സാഹചര്യങ്ങളിൽ 
ഉചിതമെന്നു തോന്നുന്ന ഉത്തരവ് നൽകേണ്ടതുമാണ്. പ്രസ്തുത നിയമ 
അത്തിന്റെ 93-ാം വകുപ്പ്, ഒരു 

സം തീയെ അല്ലെങ്കിൽ പതിനെട്ടു വയ 
സിനു താഴെയുളള ഒരു പെൺകുട്ടിയെ നിയമവിരുദ്ധമായ ആവശ്യത്തിനു 
വേണ്ടി ബലമായി തട്ടിക്കൊണ്ടു പോയെന്നോഅല്ലെങ്കിൽ നിയമവിരുദ്ധമായി 
തടഞ്ഞുവച്ചു വെന്നാ സത്യം ചെയ്തു . പരാതി നൽകിയാൽ, ഒരു ജില്ലാ 
മജിസ് (ററട്ടിനോ, സബ് ഡിവിഷണൽ മജിസ്ററട്ടിനോ അല്ലെങ്കിൽ 
ഒന്നാം ക്ലാസ് മജിസ് റാട്ടിനോ അങ്ങനെയുളള സ് തീയെ ഉടൻ മോചി 
പ്പിക്കാനോ, അല്ലെങ്കിൽ അ ങ്ങനെയുളള പെൺകുട്ടിയെ ഭർത്താവിനോ, 
മാതാപിതാക്കൾക്കാ, രക്ഷകർത്താവിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടി 
യുടെ നിയമാനുസൃതമായ ചുമതലയുളള 

ആൾക്കാ 

തിരിച്ചു 
നൽകുന്നതിനോ ഉത്തരവു നൽകാവുന്നതും, അങ്ങനെയുളള ഉത്തരവ്, 
ആവശ്യമായേക്കാവുന്ന, 

പയോഗിച്ച്, നിർബന്ധിച്ച് അനുസരി 
പ്പിക്കാവുന്നതുമാണെന്ന് വ്യവസ്ഥ ചെയ്യുന്നു . 

* 2. ഒരു കേസിൽ, ഒരു പെൺകുട്ടിയെ പ്രതിയെന്ന നിലയ്ക്കല്ലാതെ 
ഒരു ജുഡീഷ്യൽ മജിസ് ( റാട്ടു മുൻപാകെ ഹാജരാക്കിയപ്പോൾ , മജിസPat ററട്ട് 
ആ പെൺകുട്ട ചെയ വൈദ്യപരിശോധനയ്ക്കായി . അയയ്ക്കുകയും 
പെൺകുട്ടി അവളുടെ അച്ഛൻകൂടെ പോകുന്നതിന് ഇഷ്ടപ്പെടാതി 
രുന്നതുകൊണ്ടും ഒരു താൽക്കാലിക സംവിധാനമെന്ന നിലയ്ക്ക് പെൺ 
കുട്ടിയെ സുരക്ഷിതമായി ഏൽപ്പിക്കുന്നതിന അനു യോജ്യനായ 
വ്യക്തിയും ഇല്ലാതികുന്നതുകൊണ്ടും , കണ്ണൂർ സ ൻ ( s ൽ ജയിൽ 
സൂപ്രണ്ടിന്റെ ഇടക്കാല ബന്തവസ്സ " ലേക്ക റിമാൻറു ചെയ്യുകയും 
ചെയ്തു . 1976- ലെ 869-ാം നമ്പർ കിമിനൽ എം. പി . തീർപ്പു കൽപ്പി 
ക്കുമ്പോൾ , കേരള ഹൈക്കോടതി, മജിസPatററട്ട് പെൺകുട്ടിയെ ജയിലിൽ 
അയയ്ക്കാൻ നിർദ്ദേശിച്ച നടപടി എടുത്തത് വിചാരണാധികാരം ഇല്ലാതെ 
യാണെന്നു മാത്രമല്ല നിയമത്തിന്റെ സാമാന്യതയ്ക്കും ഔചിത്യത്തിനും 
സ് ( തീത്വത്തിന്റെ ബഹുമാന്യതയ്ക്കും എതിരാണ്എന്നും, കുററം ആരോപി 
ക്കപ്പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്യാ ഒരു പെൺകുട്ടിക്കുളള 
ശരിയായ സ്ഥലമില്ല ജയിൽ എന്നും അടിപായപ്പെടുകയുണ്ടായി. 
അങ്ങനെയുളള കാര്യങ്ങളിൽ പ്രത്യേകിച്ചും അങ്ങനെയുളള കേസുകളിൽ 
ഒരു മജിസ Pot ററട്ട പാസാക്കേണ്ടതായ ഉത്തരവ് കൈകാര്യം ചെയ്യുമ്പോൾ 
തക്കതായ മാർഗ്ഗദർശനം നൽകുന്നതിന് നിയമത്തിൽ യാതൊന്നും ഇല്ലാ 
എന്നു കൂടി കോടതി അഭിപ്രായപ്പെടുകയുണ്ടായി. ഹൈക്കോടതി 
ഇ 
കാര്യത്തിൽ ( ക്രിമിനൽ നടപടി നിയമം മജിസറട്ടുമാർക്ക് ശരിയായ 
മാർഗ്ഗനിർദ്ദേശങ്ങൾക്ക് വ്യവസ്ഥ ചെയ്യേണ്ടതാണെന്നും ഈ കാര്യം 
സർക്കാരിന്റെ ശ്രദ്ധയിൽ പെടേണ്ടതാണെന്നും കൂടി അഭിപ്രായപ്പെടുക 
യുണ്ടായി 


ഒരു 


3. ഹൈക്കോടതിയുടെ അഭിപ്രായ പ്രകടനത്തിൻറ വെളിച്ചത്തിൽ, 
ഏതെങ്കിലും നടപടികളിൽ മജിസ ut റാട്ടു മുൻപാകെ ഒരു ( പതിയെന്ന 
നിലയ്ക്കല്ലാതെ ഹാജരാക്കപ്പെട്ട ഒരു സ് തീയെ അന്തിമ ഉത്തരവു പുറപ്പെടു 
- വിക്കുന്നതുവരെ ഇടക്കാല ബന്തവസ്സിൽ സൂക്ഷിക്കേണ്ടത് 

ആവശ്യ 
മാണെന്ന് മജിസ്ററന്നു കരുതുകയാണെങ്കിൽ, അത് ഏതു സ്ഥലത്തായിരി 
ക ണമെന്നതിനെക്കുറിച്ച് ആവശ്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾക്ക് വ്യവസ്ഥ 
ചെയ്യേണ്ടതിന് 1973 - ലെ ( കിമിനൽ നടപടി നിയമം കേരള സംസ്ഥാനത്ത 
ബാധകമാകുന്നിടത്തോളം ഭേദഗതി ചെയ്യണമെന്ന് ഉദ ° ദേശിക്കുന്നു . 

4 , മേൽപ്പറഞ്ഞ ആവശ്യത്തിനുവേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടുളളതാണ് 
ഈ ബിൽ 

ധനകാര്യ മെമ്മോറാണ്ടം 
ഇ 

ബിൽ, നിയമമാക്കുകയും, നടപ്പിൽ വരുത്തുകയും ചെയ്താൽ 
സംസ്ഥാന സഞ്ചിത ന് ധി യി ൽ നിന്നും യാതൊരു ചെലവും 
ഉണ്ടാകുന്നതല്ല . 


വയലാർ രവി , 


( ശരീത്തർജ്ജമ ) 

എ . പി . പെരുമാൾ , 
നിയമവകുപ്പ്അഡീഷണൽ സെക്രട്ടറി . 


